Regn . No . KERBIL / 2012/45073 

dated 5 - 9 - 2012 with RNI 
| Reg . No. KL / TV ( N )/634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


t+ 


* 


പ 


സി 
MENT OF 


~ 


KERALA 


I 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2020 മാർച്ച് 10 
10th March 2020 

1195 കുംഭം 26 
26th Kumbham 1195 
1941 ഫാൽഗുനം 20 
20th Phalguna 1941 


Vol . IX 


| 


Thiruvananthapuram , 

Tuesday 


No . 


1 


PART III 
Commissionerate of Land Revenue 


10th MARCH 2020] 


COMMISSIONERATE OF LAND REVENUE 


2080 


Mavelikara Taluk 


പരസ്യം 


നമ്പർ സി1-1032/ 2020. 

2020 ജനുവരി 28. 
മാവേലിക്കര താലൂക്കിൽ താമരക്കുളം വില്ലേജിൽ സിതാര 
മൻസിലിൽ ഷേഖ്പരീത് 14 - 11- 2019 - ൽ മരിച്ചു പോയി 
ട്ടുള്ളതിനാൽ അവകാശികളെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് 
നൽ ക ണ മെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ടിയിൽ 
ബിബി ജ , ജെ . ബോധിപ്പിച്ചു വന്ന അപേ ക്ഷ യി മേൽ 
താമ ര ക്കുളം വില്ലേജാഫീ സർ മു ഖാ ന്തിരം അ വ കാ ശ 
വിചാരണ നടത്തി വരുത്തിയ രേഖകൾ പരിശോധിച്ചതിൽ 
നിന്നും പരേതന്റെ നിയമപരമായ അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് കാണുന്നു. 
ക്രമ പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ഇതിൽ ഒന്നാം 
കക്ഷിയ്ക്കു വേണ്ടി മറ്റുള്ളവർ തങ്ങളുടെ അവകാശങ്ങൾ 
ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് സമ്മതപ്രതങ്ങൾ ഹാജരാക്കി 
യിട്ടുള്ള തി നാൽ പരേതന്റെ പേരിലുള്ള വാഹ ന ങ്ങ ളുടെ 
ഉടമസ്ഥാവകാശം മാറ്റുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജ രാ ക്കു ന്ന തിനും ടിയാന്റെ ഭാര്യ യും ഒന്നാം 
കക്ഷി യു മായ ജെ . ലീലാ വ തി യമ്മയാണ് പരേതന്റെ 
നിയ മാ നു സ്യത അ വ കാശി എന്ന് തെളിയിക്കുന്ന ഒരു 
സർട്ടിഫിക്കറ്റ് നൽക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് പരസ്യ തീയതി മുതൽ30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. തപാൽമാർഗ്ഗമായും 
കാലാ വധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


(3 ) 


ബിബിജ , ജെ . 


ഭാര്യ 


- 


65 


നമ്പർ സി1- 69412020. 


2020 ജനുവരി 16. 


സിതാര ഷേഖ് 


മകൾ 


ഷെബിൻ ഷേഖ് 


മകൻ 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് മുകളിൽ പറഞ്ഞ 
മൂന്നു പേരും മാത മാണ് പരേതന്റെ നിയ മാ നു സ്യത 
അവ കാശികൾ എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് 
നൽക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പരസ്യ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
നേരിട്ട് ഹാജരാകേണ്ടതാണ്. തപാൽമാർഗ്ഗമായും കാലാവധി 
ക ഴിഞ്ഞും ലഭിക്കുന്ന 

ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


മാവേലിക്കര താലൂക്കിൽ തെക്കേക്കര വില്ലേജിൽ പോനകം 
മുറിയിൽ കിടാരക്കു ഴിയിൽ വീട്ടിൽ ആർ. വിജയചന്ദ്രൻ 
5 - 1- 2020 - ൽ മരിച്ചു പോയിട്ടുള്ള തി നാൽ അവകാശികളെ 
തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് 
പരതന്റെ ഭാര്യ ടിയിൽ കുസുമം ബോധിപ്പിച്ചു വന്ന 
അപേക്ഷയിന്മേൽ തെക്കേക്കര വില്ലേജാഫീസർ മുഖാന്തിരം 
അ വ കാ ശ വി ചാ രണ നടത്തി വരു ത്തിയ രേഖ ക ൾ 
പരി ശോധിച്ച തിൽ നിന്നും പരേതന്റെ നിയ മ പ ര മാ യ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് കാണുന്നു . 


കമ 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


കുസുമം 


ഭാര്യ 


- 


64 


- 


2 


ജിത്തു വിജയചന്ദ്രൻ 


മകൻ 


നിഖിത് വിജയചന്ദ്രൻ 


(2) 
നമ്പർ സി1- 43412020. 

2020 ജനുവരി 16. 
മാവേ ലി ക്കര താലൂക്കിൽ ത്യപ്പെരുന്തുറ വില്ലേജിൽ 
പടി ഞ്ഞാറെ വഴി മുറി യിൽ പരു മ്പു ഴേത്ത് വീട്ടിൽ 
പരമേശ്വരകുറുപ്പ്, സി. 27- 9- 2019- ൽ മരിച്ചുപോയിട്ടുള്ളതിനാൽ 
അവകാശികളെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ ഭാര്യ ടിയിൽ ജെ . ലീലാ വ തിയമ്മ 
ബോധിപ്പിച്ചു വന്ന അപേ ക്ഷ യിന്മേൽ ത്യപ്പെ രു നൂറ 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരുത്തിയ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പരേതന്റെ 
നിയമപരമായ അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് 
കാണുന്നു . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് മുകളിൽ പറഞ്ഞ 
മൂന്നു പേരും മാത്ര മാണ് പ രതന്റെ നിയ മാ നു സ്യ ത 
അ വ കാശികളെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് 
നൽക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പരസ്യ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
നേരിട്ട് ഹാജ രാ കേ ണ്ട താ ണ് . തപാൽമാർഗ്ഗമായും 
കാലാ വധി കഴിഞ്ഞും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


കമ 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


ജെ . ലീലാവതിയമ്മ 


ഭാര്യ 


ജയറാം പരമേശ്വരൻ 


മകൻ 


ഗോപികൃഷ്ണ ൻ, പി . പി 
ലക്ഷ്മി, പി. എൽ. 


താലൂക്കാഫീസ്, 
മാവേലിക്കര. 


( ഒപ്പ്) 
തഹശീൽദാർ. 


മകൾ 


274 


